| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


e 


: 


GOVERNS 


- 
കര 


രള സർക 


ർക്കാർ 


WMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM , TUESDAY 


No . 


1st November 2011 

2011 നവംബർ 1 
10th Karthika1933 
1933 കാർത്തികം 10 


Vol. LVI 
വാല്യം 56 | 


, 43 


തിരുവനന്തപുരം, ചൊവ 


നമ്പർ 


PART III 


Stores Purchase 


Survey and Land Records Department 

ടെണ്ടർ നോട്ടീസ് 


നമ്പർ ഡി1- 1193 / 2011. 

2011 ഒക്ടോബർ 17. 
- ചിറയിൻകീഴ് താലൂക്കിലെ വർക്കല വില്ലേജിന്റെ ടെണ്ടർ സമർപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നവർ ടെണ്ടർ 
(മുനിസിപ്പൽ പ്രദേശം) റീസർവെ ആവശ്യത്തിലേക്ക് താഴെ സമർപ്പിക്കേണ്ട തീയതിക്ക് തൊട്ടുമുൻപുള്ള 6 മാസത്തിനകം 
വിവരിക്കുന്ന അളവിലും എണ്ണത്തിലുമുള്ള സർവെക്കല്ലുകൾ - അതാതു താലൂക്കിലെ തഹശീൽദാരിൽ നിന്നും വാങ്ങിയിട്ടുള്ള 
വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ടെണ്ടറുകൾ ക്ഷണിച്ചു സ്വന്തം ഭൂസ്വത്തുക്കളുടെ വിവരം കാണിക്കുന്നതും 
കൊള്ളുന്നു . മൊത്തം അടങ്കൽ തുക ഉദ്ദേശം 22 ലക്ഷം രൂപ കോൺടാക്ടിന്റെ മതിപ്പു തുകയുടെ 10 % - ൽ ചുരുങ്ങാത്തതും 
(രണ്ടര ലക്ഷം). ടെണ്ടറുകൾ അടക്കംചെയ്ത കവറിനുമേൽ എന്നാൽ 25,000 രൂപയിൽ കുറയാത്തതുമായ സംഖ്യയ്ക്കുള്ള 
“ ചിറയിൻകീഴ് താലൂക്കിൽ സർവെക്കല്ലുകൾ വിതരണം സോൾവൻ സി സർട്ടിഫിക്കറ്റ് 50 - ന്റെ മുദ്രപ്പത്രത്തിൽ 
ചെയ്യുന്നതിനുള്ള ടെണ്ടർ ” എന്നെഴുതി അസിസ്റ്റന്റ് ഡയറക്ടർ, ടെണ്ടറിനോടൊപ്പം അടക്കം ചെയ്തിരിക്കേണ്ടതാണ്. 
റീസർവെ ആഫീസ്, നെയ്യാറ്റിൻകര എന്ന വിലാസത്തിൽ 

- ടെണ്ടർ സ്വീകരിക്കുന്നപക്ഷം സോൾവൻ സി 
18 - 11- 2011 ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് മുൻപ് കിട്ടത്തക്കവിധം 
അയച്ചിരിക്കേണ്ടതാണ്. വൈകി കിട്ടുന്ന ടെണ്ടറുകൾ 

സർട്ടിഫിക്കറ്റിൽ കാണിച്ചിട്ടുള്ള സ്വത്തിന്റെ പകുതിഭാഗം കരാർ 
സ്വീകരിക്കുന്നതല്ല . ലഭിച്ച ടെണ്ടറുകൾ അന്നേദിവസം 

കഴിയുന്നതുവരെ സർക്കാരിലേക്ക് പണയപ്പെടുത്തേണ്ടതും 

അല്ലാത്തപക്ഷം കരാർ മതിപ്പുവിലയുടെ 5 % തുക ബാങ്കിലടച്ച് 
( 18 - 11 - 2011 ) ഉച്ചയ്ക്ക് ശേഷം മൂന്നുമണിക്ക് തത്സമയം 

ബാങ്ക് ഡാറ്റാ ബാങ്ക് ഗ്യാരണ്ടിയോ കരാർ കഴിയുന്നതുവരെ 
ഹാജരുള്ള ടെണ്ടറുകാരുടെയോ അ വർ രേഖാമൂലം 

സർക്കാരിലേക്ക് പണയപ്പെടുത്തേണ്ടതാകുന്നു . ഈ തുക 
അധികാരപ്പെടുത്തിയ പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ 

കരാർ മതിപ്പു വിലയുടെ 5 % ജാമ്യത്തുകയായി ടെണ്ടർ 
തുറക്കുന്നതാണ്. സർവെക്കല്ലുകൾ ടെണ്ടർ കിട്ടി 15 
ദിവസത്തിനകം ഇൻഡന്റിൽ പറയുന്ന സ്ഥലങ്ങളിൽ വിതരണം 

സ്വീകരിച്ചതിനു ശേഷം ടെണ്ടറുകാരൻ നിയമപ്രകാരം 
ചെയ്യേണ്ടതാണ്. 

ഒടുക്കുന്നതിന് പുറമേയാകുന്നു . 


ടെണ്ടർ സമർപ്പിക്കുന്നതിനുള്ള നിശ്ചിത ഫോറം 
അസിസ്റ്റന്റ് ഡയറക്ടർ, റീസർവെ ആഫീസ്, മിനി സിവിൽ 
സ്റ്റേഷൻ, നെയ്യാറ്റിൻകര എന്ന വിലാസത്തിൽ അപേക്ഷ 
കൊടുത്ത്വാങ്ങേണ്ടതാണ്. 


ടെണ്ടർ ഫോറത്തിനുള്ള അപേക്ഷയോടൊപ്പം ടെണ്ടർ 
ഫോറത്തിന്റെ വിലയായ 500 (അഞ്ഞൂറ്) വിൽപ്പന 
നികുതിയും പണമായി ഒടുക്കേണ്ടതാണ്. യാതൊരു 
കാരണ വശാലും ടെണ്ടർ ഫോറത്തിന്റെ വില 
മടക്കികൊടുക്കുന്നതല്ല. ടെണ്ടർ ഫോാറങ്ങളുടെ വിൽപ്പന 
18 - 11- 2011 ഉച്ചയ്ക്ക് 12 മണിക്ക് അവസാനിക്കുന്നതാണ്. 
ചെക്കുകൾ, പോസ്റ്റൽ ഓർഡറുകൾ മുതലായവ ടെണ്ടർ 
ഫോറത്തിന്റെ വിലയായി സ്വീകരിക്കുന്നതോ ടെണ്ടർ ഫോറം 
VPP ആയി അയയ്ക്കുകയോ ചെയ്യുന്നതല്ല. ആവശ്യമുള്ളവർക്ക് 
ഡ്യൂപ്ളിക്കേറ്റ് ടെണ്ടർ ഫോറം 300 (മുന്നൂറ്) - വിൽപ്പന 
നികുതിയും ഒടുക്കിയാൽ ലഭിക്കുന്നതാണ്. സർവെക്കല്ലുകളുടെ 
വിതരണം നല്ല ഉറപ്പുള്ള കരിങ്കല്ലിൽ 60 സെന്റീമീറ്റർX150X15 
സെന്റീമീറ്റർ അളവിലുള്ളവയായിരിക്കണം. 

അടയാളമുള്ള സർവെക്കല്ലുകൾ ഏകദേശം 5000 എണ്ണം 
എല്ലാ കല്ലുകളും ഉറപ്പുള്ള കരിങ്കല്ലിൽ ഉള്ളവയും ഓരോ 
കല്ലിന്റെയും മുകളിൽ നിന്ന്മൂന്നിൽ ഒരു ഭാഗം ഒരുവിധം 
ചതുരപ്പെടുത്തിയ വ യും അ വയുടെ ഒരു വശത്ത് ഒരു 
സെന്റീമീറ്റർ ആഴത്തിൽ ഒരു തെങ്ങ് അടയാളം ഉള്ളവയും 
ആയിരിക്കണം. തെങ്ങ് അടയാളത്തിന് മൊത്തം 12 സെന്റീമീറ്റർ 
നീളവും 7 സെന്റീമീറ്റർ വീതിയും ഉണ്ടായിരിക്കുകയും 
അതിന്റെ മുകൾ ഭാഗം കല്ലിന്റെ മുകൾ ഭാഗത്ത് നിന്നും 
7 സെന്റീമീറ്റർ താഴെ ആയിരിക്കുകയും വേണം. ബ്ലോക്ക് 
ബൗണ്ടറിയിലും ഖണ്ഡംബൗണ്ടറിയിലും ഠൗൺ സർവെയ്ക്കും 
മറ്റും സ്ഥാപിക്കേണ്ടിവരുന്ന കണ്ണാടി കല്ലുകൾക്ക് ഇൻഡന്റിൽ 
നിർദ്ദേശിക്കുന്ന വിധം നിയമാനുസൃതമുള്ള നിശ്ചിത 
അടയാളങ്ങൾ കൂടി ഉണ്ടായിരിക്കണം. 


ഓരോ ടെണ്ടറിനോടൊപ്പം 2, 500 (രണ്ടായിരത്തി 
അഞ്ഞൂറ്) നിരതദ്രവ്യം കെട്ടിവച്ച് രസീത് അടക്കം 
ചെയ്തിരിക്കേണ്ടതാണ്. നിരതദ്രവ്യം 18 - 11 -2011 ഉച്ചയ്ക്ക് 
12 മണിക്ക് മുൻപായി ഈ ആഫീസിൽ അടച്ച് രസീത് 
വാങ്ങുകയോ അല്ലെങ്കിൽ ബാങ്ക് ഡിപ്പോസിറ്റോ, ട്രഷറി 
സേവിംഗ്സ് ഡെപ്പോസിറ്റോ, ഗവൺമെന്റ് പ്രോമിസറി നോട്ട് 
എന്നിവയോ ആകാവുന്നതാണ്. നിരതദ്രവ്യം കെട്ടിവച്ച 
രസീതടക്കം ചെയ്യാത്ത ടെണ്ടറുകൾ പരിഗണിക്കുന്നതല്ല . 
ടെണ്ടറിന്റെ പൊതു നിബന്ധനകളിൽ 33 -ാം ഖണ്ഡികയിൽ 
നിർദ്ദേശിച്ച പ്രകാരം 50 - ന്റെ മുദ്രപ്പത്രത്തിൽ നിശ്ചിത 
ഫോറത്തിൽ തയ്യാറാക്കി സാക്ഷ്യപ്പെടുത്തിയ ഒരു കരാർ കൂടി 
ടെണ്ടറിനോടൊപ്പം അടക്കം ചെയ്തിരിക്കണം. 

കൂടുതൽ വിവരങ്ങൾ നെയ്യാറ്റിൻ കര റീസർവെ 
അസിസ്റ്റന്റ് ഡയറക്ടറുടെ ആഫീസിൽ നിന്നും ആഫീസ് 
സമയങ്ങളിൽ അറിയാവുന്നതാണ്. 


അസിസ്റ്റന്റ് ഡയറക്ടറാഫീസ് ( റീസർവെ ), 
മിനി സിവിൽ സ്റ്റേഷൻ, 
നെയ്യാറ്റിൻകര. 

അസിസ്റ്റന്റ് ഡയറക്ടർ. 


-- ( ഒപ്പ്) 


